Regn . No. KERBIL /2012 /45073 

dated 5 - 9 - 2012 with RNI 


കേരള സർക്കാർ 
Government of Kerala 

2014 


Reg. No . KL / TV ( N )/ 634/ 2012 - 14 


GOVERN 


ം 


ക 


ാള സർക് 
NMENT OF F 


കാർ 


. 


KERALA 


tl cf Kk ddv 


KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 3 | 


തിരുവനന്തപുരം, 

ചൊവ്വ 


നമ്പർ 


2014 ജൂൺ 3 
3rd June 2014 
1189 ഇടവം 20 
20th Idavam 1189 
1936 ജ്യേഷ്ഠം 13 
13th Jyaishta 1936 


Vol. III 


No . 


Thiruvananthapuram , 

Tuesday 


PART III 
Stores Purchase 


Forest Department 

ദർഘാസ് പരസ്യം 


പട്ടിക - 1 


വിതരണം ചെയ്യേണ്ട ടീഗാർഡുകൾ സംബന്ധിച്ച 
വിശദാംശങ്ങൾ - സിറ്റി ഗ്രീനിംഗ് പദ്ധതിയുടെ ഭാഗമായി 
നട്ടുപിടിപ്പിക്കുന്ന വൃക്ഷത്തകൾ സംരക്ഷിക്കുന്നതിന് 
തടികൊണ്ടുള്ള ട്രീഗാർഡുകൾ നിർമ്മിച്ചു വിതരണം ചെയ്യുന്ന 
പ്രവർത്തി (900 നമ്പർ). 


ട്രീഗാർഡുകൾ എണ്ണം(ഉദ്ദേശം) - 900. 
അടങ്കൽ തുക (ഉദ്ദേശം) - " 4, 50 ,000. 


നിരതദ്രവ്യം 


- 11,250. 


നമ്പർ എസ്.എഫ്.എ1-139 /2014. 

2014 മേയ് 12 . 
ചുവടെ ചേർത്തിട്ടുള്ള പട്ടിക 1 - ൽ വിശദമാക്കിയിട്ടുള്ള 
പകാരം തിരുവനന്തപുരം കോർപ്പറേഷൻ ഏരിയകളിൽ 
സിറ്റി ഗ്രീനിംഗ് പദ്ധതിയുടെ ഭാഗമായി നട്ടുപിടിപ്പിക്കുന്ന 
900 വൃക്ഷത്തെകൾ സംരക്ഷിക്കുന്നതിനായി നിർദ്ദേശാനുസരണം 
വുഡൻ ടീഗാർഡുകൾ നിർമ്മിച്ച് വിതരണം ചെയ്യുന്നതിനും 
പട്ടിക 2 - ൽ വിശദമാക്കിയിട്ടുള്ള പ്രകാരം സിറ്റി ഗ്രീനിംഗ് 
പദ്ധതിയുടെ ഭാഗമായി പാതയോരങ്ങളിൽ വച്ചുപിടിപ്പിക്കുന്ന 
വൃക്ഷത്തെകൾ വെള്ളം നനച്ച് ( ജലസേചനം) സംരക്ഷിക്കുന്ന 
പ്രവർത്തി( 900 തൈകൾ 5 മാസം) ചെയ്യുന്നതിനും ദർഘാസുകൾ 
മുദ്രവച്ച കവറിൽ ക്ഷണിച്ചുകൊള്ളുന്നു . പ്രസ്തുത കവറിന്റെ 
പുറത്ത് വുഡൻ ട്രീഗാർഡുകൾ വിതരണം ചെയ്യുന്നതിനുള്ള 
ദർഘാസ്/ വൃക്ഷത്തകൾക്ക് വാട്ടറിംഗ് ( ജലസേചനം) 
നടത്തുന്നതിനുള്ള ദർഘാസ് എന്ന് എഴുതി അസിസ്റ്റന്റ് 
ഫോറസ്റ്റ് കൺസർവേറ്റർ, സാമൂഹ്യ വനവൽക്കരണവിഭാഗം, 
രാജീവ്ഗാന്ധിനഗർ, വട്ടിയൂർക്കാവ് പി. ഒ., തിരുവനന്തപുരം- 13 
എന്ന മേൽവിലാസത്തിൽ നിശ്ചിത സമയത്തിനകം 
സമർപ്പിക്കേണ്ടതാണ്. 


ടെണ്ടർ ഫോറത്തിന്റെ വില : 

ഒറിജിനൽ - - 900 + വാറ്റ്. 
ഡ്യൂപ്ലിക്കേറ്റ്- 450 + വാറ്റ്. 


പട്ടിക - 2 


പ്രവർത്തി സംബന്ധിച്ച വിശദാംശങ്ങൾ. - സിറ്റി ഗ്രീനിംഗ് 
പദ്ധതിയുടെ ഭാഗമായി കോർപ്പറേഷ ൻ ഏര്യായിലെ 
പാതയോരങ്ങളിൽ വച്ചുപിടിപ്പിക്കുന്ന വൃക്ഷത്തെകൾ വെള്ളം 
നനച്ച് സംരക്ഷിക്കുന്ന പ്രവർത്തി. ( 900 തെകൾ 5 വേനൽ 
മാസങ്ങളിൽ) 


വൃക്ഷത്തകളുടെ എണ്ണം (ഉദ്ദേശം) - 900 എണ്ണം. 
5 മാസത്തെ ജലസേചനം ( വേനൽ മാസങ്ങളിൽ). 


അടങ്കൽ തുക (ഉദ്ദേശം) - 4,50,000. 
നിരതദ്രവ്യം - - 11,250. 
ടെണ്ടർ ഫോറത്തിന്റെ വില : 

ഒറിജിനൽ - - 900 + വാറ്റ്. 

ഡ്യൂപ്ലിക്കേറ്റ്- 450 + വാറ്റ്. 
ദർഘാസ് ഫോറങ്ങൾ 12 - 6- 2014- ന് പകൽ 1 മണിവരെ 
തിരു വ ന ത പ രം സോഷ്യൽ ഫോറസ് ടി ഡിവിഷൻ 
അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ ആഫീസിൽനിന്നും 
ലഭിക്കുന്നതാണ്. 

പൂരിപ്പിച്ച ദർഘാസ് ഫോറങ്ങൾ 12 - 6 - 2014 പകൽ 
3 മണിവരെ സ്വീകരിക്കുന്നതും അന്നേദിവസം 3.30 മണിയ്ക്ക് 
സ്ഥലത്ത് ഹാജരായിട്ടുള്ള ദർഘാസുകാരുടെ കൂടി 
സാന്നിദ്ധ്യത്തിൽ തുറന്ന് പരിശോധിക്കുന്നതുമാണ്. 
- പസ്ത ത ദിവസം പൊതു ഒഴിവ് ദിവസമായി 
പ്രഖ്യാപിക്കുന്നപക്ഷം, അടുത്ത പ്രവൃത്തിദിവസം നിശ്ചിത 
സമയത്തും സ്ഥലത്തും ഫോറങ്ങൾയഥാക്രമം ലഭ്യമാക്കുന്നതും 
സ്വീകരിക്കുന്നതും തുറന്ന് പരിശോധിക്കുന്നതുമാണ്. 


6. ട്രീഗാർഡുകൾ വിതരണം ചെയ്യുന്നതിനായി ലോഡിംഗ് 
ആന്റ് അൺലോഡിംഗ് ചാർജ്ജ്, വണ്ടിവാടക എന്നിവ 
ചേർന്നുള്ള നിരക്കും തുക യും ആയിരിക്കണം 
ദർഘാസിൽ രേഖപ്പെടുത്തേണ്ടത്. 
7. അംഗീകരിക്കപ്പെടുന്ന ദർഘാസുകാരൻ അടങ്കൽ 
തുകയുടെ 5 % തുക സെക്യൂരിറ്റി വച്ച് ദർഘാസ് 
അംഗീകരിക്കുന്നതായി അറിയിക്കുന്ന തീയതി മുതൽ ഏഴ് 
(7) ദിവസത്തിനകം കരാറിലേർപ്പെടേണ്ടതാണ്. 
8. കരാർ പ്രകാരമുള്ള സപ്ളെ നിശ്ചിത ദിവസത്തിനകം 
തൃപ്തികരമായി പൂർത്തിയാക്കി കഴിഞ്ഞാൽ സെക്യൂരിറ്റി 
വിടുതൽ ചെയ്യുന്നതിന് ആവശ്യമായ ടാക് സ് 
ക്ളിയറൻസ് സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കി സെക്യൂരിറ്റി 
മടക്കി വാങ്ങേണ്ടതാണ്. 
9. സ്റ്റോർ പർച്ചേയ്സ് സംബന്ധിച്ച് കേരള ഗവർണ്ണർക്ക് 

വേണ്ടി സർക്കാർ പുറപ്പെടുവിച്ചിട്ടുള്ള വ്യവസ്ഥകൾ 
പാലിക്കുവാൻ ദർഘാസുകാരൻ ബാദ്ധ്യസ്ഥനാണ്. 
10. കേരള ഫോറസ്റ്റ് കോഡിലും , കേരള ഗവർണ്ണർക്കു 

വേണ്ടി സ്റ്റോർ പർച്ചേയ്സ് മാനുവലിലും പറയുന്ന 

വ്യവസ്ഥകൾ ഈ ദർഘാസിനും ബാധകമാണ്. 
- 11. ടെണ്ടറിൽ പങ്കെടുത്ത് വിജയിക്കുന്ന വ്യക്തി, ജോലികൾ 

ആരംഭിക്കുന്നതിന് മുൻപായി സോഷ്യൽ ഫോറസ്ട്രി 
അ സിസ്റ്റന്റ് ക ൺ സർ വറ്റ റു മാ യി 100 - ന്റെ 
മുദ്രപത്രത്തിൽ ഒരു ധാരണപത്രം ഒപ്പിടേണ്ടതാണ്. 
കൂടുതൽ വിവരങ്ങൾക്ക് പ്രവർത്തി ദിവസങ്ങളിൽ 
തിരുവനന്തപുരം സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷനാഫീസിലോ 
0471- 2360462 എന്ന ഫോൺ നമ്പരിലോ അന്വേഷിക്കാവുന്നതാണ്. 


- വ്യവസ്ഥകൾ 


No. SFA1 - 139 /2014. 


12th May 2014. 


1. തിരുവനന്തപുരം കോർപ്പറേഷൻ ഏര്യായിലെ 
പാതയോരങ്ങളിൽ സിറ്റിഗ്രീനിംഗ് പദ്ധതിയുടെ ഭാഗമായി 
നട്ടുപിടിപ്പിക്കുന്ന ഉദ്ദേശം 900 വൃക്ഷത്തകൾ 
സം രക്ഷിക്കുന്നതിന് നിർദ്ദിഷ്ട അളവിലുള്ള 
തടികൊണ്ടുള്ള ടീഗാർഡുകൾ നിർമ്മിച്ച് അതാത് 
സ്ഥലത്ത് നിർദ്ദേശാനുസരണം എത്തിച്ച് ബന്ധപ്പെട്ട 
ഉദ്യോഗസ്ഥരിൽ നിന്നും രസീത് വാങ്ങേണ്ടതാണ്. 
ടീഗാർഡിന്റെ അളവ്, ഡിസൈൻ എന്നിവ ടെണ്ടർ 

ഷെഡ്യൂളിൽ ലഭ്യമാകുന്നതാണ്. 
2 . തിരുവനന്തപുരം കോർപ്പറേഷൻ ഏര്യായിലെ 

പാതയോരങ്ങളിൽ സിറ്റിഗ്രീനിംഗ് പദ്ധതിയുടെ ഭാഗമായി 
നട്ടുപിടിപ്പിക്കുന്ന ഉദ്ദേശം 900 വൃക്ഷത്തകൾ 
സംരക്ഷിക്കുന്നതിന് 5 മാസത്തേക്ക് നിർദ്ദേശാനുസരണം 
ജലസേചനം നടത്തേണ്ടതാണ്. വേനൽ മാസങ്ങളിലാണ് 
ജലസേചനം നടത്തേണ്ടത്. 
കരാറിൽ ഏർപ്പെടുന്ന തീയതി മുതൽ ഒരു മാസത്തിനകം 
ട്രീഗാർഡുകൾ സപ്ലൈ ചെയ്യേണ്ടതാണ്. കരാർ തീയതി 
മുതൽ മഴ ഇല്ലാത്ത ദിവസങ്ങളിൽ 5 മാസത്തേക്ക് 
ജലസേചനം നടത്തേണ്ടതാണ്. 


Sealed tenders are invited for the distribution 
of 900 wooden treeguards for the protection of 
seedlings raised under City greening programme in 

Thiruvananthapuram Corporation areas and watering of 
| 900 seedlings planted in Corporation areas as per the 

schedules 1 and 2 given below . The envelopes for tenders 
shall be superscribed about name of tender for the work 
and submitted to Assistant Conservator of Forests , 
Social Forestry Division , Rajeev Gandhi Nagar, 
Vattiyoorkavu P.O ., Thiruvananthapuram - 13. 


- മേൽപ്പറഞ്ഞ സമയപരിധിയ്ക്കുള്ളിൽ ടി പ്രവർത്തി 
പൂർത്തിയാക്കുവാൻ സാധിക്കാത്തപക്ഷം ടി ദർഘാസ് 
റദ്ദാക്കിയതായി കണക്കാക്കുകയും, ടിയാന്റെ 
ന ഷ് ടോത്തര വാദിത്വത്തിൽ തൈകൾ വിതരണം 
ചെയ്യുന്നതിന് നടപടി സ്വീകരിക്കുന്നതാണ്. 


Schedule I 
Specifications— Supply of wooden Treeguards for 
the protection of seedlings planted under City Greening 
Programme in Thiruvananthapuram Corporation areas . 

No. of Treeguards to be distributed — 900 . 
PAC - 4,50,000. 
EMD _ 11 , 250 . 


നിരതദ്രവ്യം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിന്റെ 
തിരു വ ന അ പു രം ബാഞ്ചിൽ മാറാവുന്ന ഡിമാന്റ് 
ഡാഫ്റ്റായി താഴെ ഒപ്പിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥന്റെ 
പേരിൽ പ്ലഡ് ജ് ചെയ്ത് ദർഘാസിനൊപ്പം 
ഹാജരാക്കേണ്ടതാണ്. 


Cost of tender form : 

Original - 900 + VAT. 
Duplicate — 450 + VAT. 


Schedule II 


Specifications — Watering of seedlings planted under 
City Greening Programme in Thiruvananthapuram 
Corporation areas. 

No. of seedlings — 900 (5 Months-non rainy days ). 
PAC — 4 ,50 ,000 . 


8. On satisfactory completion of distribution and all the 

above conditions the security deposit will be 

released to the tenderer. 
9 . The tender is bound by the conditions of Kerala 

Store Purchase Rules . 
10. All the conditions stipulated as per Kerala Forest 

Code and Kerala Store Purchase Manual shall be 
applicable for this tender also . 
The successful bidder should enter a contract in 
stamp paper worth 100 with Assistant Conservator 
of Forests (Social Forestry Division ), 
Thiruvananthapuram . 


EMD — 11,250 . 


11 . 


Enquires in this regard can be made at Social 
Forestry Division Office in Thiruvananthapuram or 
Telephone No. 0471-2360462 . 


Cost of tender form : 

Original — 900 + VAT. 

Duplicate — 450 + VAT. 
Tender forms will be issued on 12 -6 - 2014 up to 1 p .m . 
at the Office of Assistant Conservator of Forests , 
Social Forestry Division , Rajeev Gandhi Nagar, 
Vattiyoorkavu P . O ., Thiruvananthapuram - 13. Tender forms 
duly filled and sealed will be accepted on 12 -6 -2014 up to 
3 p .m . and tenders will be opened in presence of 
tenderers present at 3 .30 p.m . on 12-6 - 2014 . If the date of 
tender happens to be a public holiday, the same will be 
held on the next working day at the same time and venue . 


Social Forestry Division , 
Thiruvananthapuram . 


(Sd .) 
Assistant Conservator of 

Forests . 


CONDITIONS 


1. The supply of treeguards should be completed 

within 1 month from the date of agreement. 
2 . The period of watering of seedlings should be 

5 months in non rainy days during summer season 

from the date of agreement. 
3. 900 nos. of treeguards should be supplied to the 

site of planted seedlings in Thiruvananthapuram 
Corporation area and the receipt of the same should 
be obtained from the concerned officials . 


4 . If the distribution is not completed within the days 

specified in condition item No. 1 above , the tender 
will be cancelled and further distribution made at the 
risk and loss of the original bidder. 


5 . EMD should be remitted as demand draft drawn on 

State Bank of Travancore , Thiruvananthapuram 
pledged in the name of Assistant Conservator 
of Forests , Social Forestry Division , 
Thiruvananthapuram and accompanied along with 

filled up tender forms. 
6 . Rates quoted for the supply of treeguards should 

include loading, unloading and transportation 

charges. 
7 . The successful tenderer should remit 5 % of PAC as 

security deposit for the contract, and enter into an 
agreement with Forest Department within 7 days 
from date of receipt of intimation of the acceptance 
of tender . 


